Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


5th November 2013 
2013 നവംബർ 5 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Karthika 1935 
1935 കാർത്തികം 14 


PART III 


Stores Purchase 


Printing Department 


TENDER NOTICE 
| [ No. 32/2013- 14] 


No. 24220/ 2013 / G2 . 

24th September 2013. 
Competitive tenders are invited for the 
supply of High quality PVC Covers for KPSC Diary for 
the year 2014 . 
Cost of tender form : 

Original X 500 + 5 % VAT. 

| Duplicate X 300 + 5 % VAT. 
Last date and time for the receipt of tender — 5 -11-2013 , 
2 p . m . 

Date and time of opening of tenders — 5 - 11 -2013, 
3 p . m . 

Date upto which the rate to remain firm 
31- 3- 2014. 


If the date of opening of tender happens to be a 
holiday, the tender will be opened on the succeeding first 
working date at 4 pm . 


Name and Designation of the Officer from whom 
the tender forms are to be obtained and submitted 
Director of Printing , Government Central Press, 
Thiruvananthapuram . 
Schedule of items is given below : 


| 1. 


High quality form PVC Cover 
for Executive Diary English with 
ribbon mark 

- 6000 Nos. 


(f) Offers not accompanied by prescribed tender 

forms, Earnest money deposit at the rate of 1 % 
and agreement in Kerala Stamp Paper worth 
? 100 will not be considered on any account. 
The thickness in mm and size in cms of the 
High quality PVC Covers should be specified in 
the tender. The tender not satisfying any of the 
above conditions will not be considered on any 
account. The undersigned reserves the right to 
accept or reject any or all the tenders without 

signing any reason thereof. 
2014 വർഷത്തെ കെ . പി . എസ്. സി . ഡയറിക്ക് 
ആവശ്യമായ മേന്മയേറിയ പി . വി. സി. കവറുകൾ നൽകുന്നതിന് 
മുദ്രവച്ച മത്സര സ്വഭാവമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 500 + 5 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് ? 300 + 5 % വാറ്റ്. 
ദർഘാസ് ലഭിച്ചിരിക്കേണ്ട തീയതിയും സമയവും -- 
5 - 11 - 2013 , 2 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5 - 11-2013, 
- 3 മണി. 


ദർഘാസ് നിരക്ക് സ്ഥിരമായിരിക്കേണ്ട കാലയളവ് - 
| 31- 3 -2014. 


- ദർഘാസുകൾ തുറക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ പൊതു അവധിയാകുകയാണെങ്കിൽ 
അടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 4 മണിക്ക് 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 


High quality form PVC Executive Covers (6000 Nos.) 

To hold diary of 14. 5 x 21. 5 cm width spine 
thickness of PVC covers ( size of cover 15 x 22 cm) with 
three packets and extra flap for keeping visiting cards , 
covers etc . Both sides, should have card board with one 
side cushion and ladder design on the spine “ Kerala 
Public Service Commission Diary 2014 and their emblem 
should be in foil printing on the diary cover. The 
cover should be in brown colour. 

Dummy of the Diary can be obtained from the 
Deputy Superintendent ( General), Government Central 
Press, Thiruvananthapuram in person and the covers 
need be manufactured only after the receipt of dummies. 5 
sample covers should be produced for approval before 
supply . The item should be in conformity 
with the sample furnished along with the tender. 

SPECIAL CONDITIONS 
(a ) Samples of covers in brown colour (different 

shades in Brown) for ordinary diary and special 

diary should be sent along with tenders . 
(b ) The rate quoted should be for supply of covers 

at Government Central Press , Thiruvananthapuram . 
(c) The name and address of the supplier/ 

manufacturer should not be indicated any where 

on the covers in any names what so ever. 
(d ) A dummy book of the diary will be sent soon 

after the acceptance of the tenders for making 

covers of specified /suitable size . 
(e) The supply should be completed within 15 days 

from the date of receipt of the supply order. As 
the work is a time bound item no exemption of 
time will be allowed on any account. If any 
delay occur in supplying the item within the time 
specified , alternative purchase will be made at the 
risk and cost of the defaulting firm concerned . 


-- ദർഘാസ് ഫോറം ലഭ്യമാക്കുന്നതും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതുമായ ഉദ്യോഗസ്ഥന്റെ പേരും ഔദ്യോഗിക 
മേൽവിലാസവും - അച്ചടി വകുപ്പ് ഡയറക്ടർ, ഗവൺമെന്റ് 
സെൻട്രൽ പ്രസ്സ്, തിരുവനന്തപുരം- 1. 


-- ഡയറിക്കുള്ള മേന്മയേറിയ പി . വി . സി . കവറുകൾ 
( 6000 എണ്ണം) 14.5 X 21.5 സെ . മീ . ഘനമുള്ള ഡയറി ( കവർ 

സൈസ് 15 X 22 സെ . മീ.) ഉൾക്കൊള്ളത്തക്കവിധമുള്ളതും 
സന്ദർശക ചീട്ട് മുതലായവ വയ്ക്കുന്നതിനു വേണ്ടിമൂന്ന് 
അറകളും പേപ്പർ വയ്ക്കുന്നതിന് കുഷൻ ഉള്ളടക്കം ചെയ്തതും 
പിൻവശത്ത് ( സ്പൈൻ) ഗോവണിയുടെഡിസൈനോടുകൂടിയതു 
മായ ബൗൺ നിറ ത്തി ലു ള്ളതും അ തിൽ മുദ്രയും 
“ Kerala Public Service Commission Diary 2014 എന്ന് 
ഫോയിൽ പ്രിന്റിംഗ് ചെയ്ത് നൽകേണ്ടതുമാണ്. ഡയറിയുടെ 
ഡമ്മി തിരു വന ന്ത പുരം ഗവൺമെന്റ് സെൻട്രൽ പസ്സ് 
ഡെപ്യൂട്ടി സൂപ്രണ്ട് (ജനറൽ) നിന്ന് ലഭിക്കുന്നതും ഡമ്മി 
അംഗീകരിച്ചുതന്നതിനുശേഷംമാത്രം ഡയറി കവർ നിർമ്മിക്കാൻ 
പാടുള്ളതുമാകുന്നു . വിതരണത്തിനുമുമ്പ് 5 സാമ്പിൾ കവറുകൾ 
അംഗീകാരത്തിനായി നൽകേണ്ടതാണ്. 


പ്രത്യേക നിബന്ധനകൾ 
( എ ) മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഡയറികൾക്ക് 

ആ വശ്യമുള്ള ബൗൺ നിറത്തിലുള്ള 
വിവിധയിനം നല്ല ക്വാളിറ്റിയുള്ള പി വി സി 
കവറുകളുടെ മാതൃകകൾ ദർഘാസിനോടൊപ്പം 

ഉള്ളടക്കം ചെയ്തിരിക്കണം. 
( ബി) 

സഫ്ലൈ ഓർഡറിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം 
തിരുവനന്തപുരം ഗവ. സെൻട്രൽ പസ്സിൽ 
ക വറുകൾ വിതരണം ചെയ്യുന്നതിന് എല്ലാ 
നികുതികളും അടക്കമുള്ള നിരക്ക് ദർഘാസിൽ 
കാണിച്ചിരിക്കണം. 


( സി ) 


( ഡി) 


കവറുകളുടെ നിർമ്മാതാക്കളുടെയോ വിതരണം 
ചെയ്യുന്ന സ്ഥാപനത്തിന്റെയോ പേരോ 
വിലാസമോ കവറുകളിൽ ഒരിടത്തും കാണാൻ 
പാടില്ലാത്തതുമാകുന്നു . 
കവർ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ദർഘാസ് 
അംഗീകരിച്ചു കഴിഞ്ഞാൽ ഡയറിയുടെ ഒരു 
ഡമ്മി നൽകുന്നതും ആ ഡമ്മിക്ക് 
അ നു വദനീയമായ കവർ നിർമ്മിച്ചു 
നൽകേണ്ടതുമാണ്. 
സ പ പ ഒ ാ ര ഡ ർ കി ട്ടി ക്ക ഴി ഞ്ഞ 5 ൽ 
15 ദിവസത്തിനകം മുഴുവൻ കവറുകളും 
വിതരണം നടത്തേണ്ടതാണ്. അത് ഒരു സമയ 
ബന്ധിതമായ ജോലിയായതിനാൽ യാതൊരു 
കാരണവശാലും സമയം ദീർഘിപ്പിക്കുവാൻ 
അ നു വദിക്കുന്നതല്ല . ഏതെങ്കിലും ഇനം 
കവർ നിർമ്മിച്ചു വിതരണം നടത്താൻ 
താമസിക്കുകയാണെങ്കിൽ വീഴ്ച വരുത്തിയ 
സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വത്തിലും ചെലവിലും 
ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നതാണ്. 


(എഫ്) ശരിയായ ദർഘാസ് ഫോറത്തിൽ അല്ലാത്തതും 1 % 

നിരതദ്രവ്യവും ? 100 വിലയുള്ള മുദ്രപത്രത്തി 
ലുള്ള എഗി മെന്റും ഇല്ലാ ത്ത തു മായ 
ദർ ഘാ സു കൾ യാതൊരു കാര ണ വ ശാലും 

പരിഗണിക്കുന്നതല്ല . 
( ജി ) കവറിന്റെ വലിപ്പം സെന്റീമീറ്ററിലും ഘനം 

മില്ലിമീറ്ററിലും ദർഘാസിൽ കാണിച്ചിരിക്കണം. 
( എച്ച്) വിത രണം നട ത്തുന്ന സാധ ന ങ്ങ ളുടെ 

വിശ ദ മായ വിവ ര ങ്ങ ൾ ദ ർ ഘാ സിൽ 
കാണിച്ചിരിക്കണം. 


മുകളിൽ പരാമർശിച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
യാതൊരു കാരണവും കാണിക്കാതെ ഏതെങ്കിലും ദർഘാസ് 
മുഴുവനായോ ഭാഗികമായോ സ്വീകരിക്കുവാനോ നിരസിക്കു 
വാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കുന്നതുമാണ്. 


Office of the Director of Printing, 
Government Central Press , 
Thiruvananthapuram . 


(Sd.) 
Director of Printing. 


